GOVERNMENT 
OFKERALA 


Regn . No. KERBIL / 2012 /45073 

dated 5-9-2012 with RNI 


सत्यमेव जयते 


കേരള സർക്കാർ 
Government of Kerala 


Reg . No. KL / TV ( N ) /634 / 2018-20 


20 


കകൾ 


സം 


കേരള ഗസററ് 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


തിരുവനന്തപുരം , 

ചൊവ്വ 


വാല്യം 9 


2020 സെപ്റ്റംബർ 29 
29th September 2020 

1196 കന്നി 13 
13th Kanni 1196 


നമ്പർ 


38 


Vol. IX 


No. 


Thiruvananthapuram , 

Tuesday 


1942 ആശ്വിനം 7 
7th Aswina 1942 


PART III 


Irrigation Department 


-6-2020 


ജലസേചനവും ഭരണവും വകുപ്പ് ചീഫ് എഞ്ചിനീയറുടെ നടപടിക്രമം 

( ഹാജർ : ഡി . ബിജു 
വിഷയം :-ജലസേചനം - ജീവനക്കാര്യം - മെക്കാനിക്കൽ വിഭാഗം ഒന്നാംതരം ഓവർസിയർമാരുടെ 1-1-2016 മുതൽ 

31-12-2017 വരെയുള്ള മുൻഗണനാ പട്ടിക അന്തിമമായി പ്രസിദ്ധീകരിച്ച് ഉത്തരവാകുന്നു . 
പരാമർശം:-(1 ) ഈ ആഫീസിലെ ഇതേ നമ്പർ ഉത്തരവ് തീയതി 5-6-2020 . 

(2 ) 15-6-2020 - ലെ ശ്രീമതി ശുഭാ രാഘവന്റെ ( 3 -ാം തരം ഓവർസിയർ ) ( മെക്കാനിക്കൽ) അപ്പീൽ അപേക്ഷ . 
(3 ) പ്രോജക്ട് എ . എ . യുടെ 10-12-2019 - ലെ എ.7-36558 /2019 -ാം നമ്പർ അനൗദ്യോഗിക കുറിപ്പ്. 

ത്തരവ് നമ്പർ ഐ.സി.2-3671 / 2018 തീയതി 
ജലസേചന വകുപ്പിലെ മെക്കാനിക്കൽ വിഭാഗം ഒന്നാംതരം ഓവർസിയർമാരുടെ 1-1-2016 മുതൽ 31-12-2017 വരെയുള്ള 
മുൻഗണനാ പട്ടിക പരാമർശം ( 1 ) ഉത്തരവിലൂടെ താത്ക്കാലികമായി പ്രസിദ്ധീകരിച്ചിരുന്നു . ടി പട്ടിക സംബന്ധിച്ച് 
ആക്ഷേപമുള്ളവർക്ക് അപ്പീൽ സമർപ്പിക്കുന്നതിന് സമയവും അനുവദിച്ചിരുന്നു . നാളിതുവരെയായി പരാമർശം ( 2 ) പ്രകാരം ഒരു 
അപ്പീൽമാത്രമാണ് ലഭിച്ചിട്ടുള്ളത്. മാവേലിക്കര, പി.ഡബ്ലു.ഡി. മെക്കാനിക്കൽ സബ്ഡിവിഷനിലെ ഒന്നാംതരം ഓവർസിയറായ 
ശ്രീമതി ശുഭാ രാഘവൻ സർവ്വീസിൽ പ്രവേശിച്ച തീയതി 26-8-2010 - നുപകരം 20-8-2010 എന്ന് തിരുത്തി നൽകുന്നതിന് അപ്പീൽ 
സമർപ്പിച്ചിരിക്കുന്നു . ടിയാരി സമർപ്പിച്ച അപ്പീൽ അപേക്ഷ , സർവ്വീസ് ബുക്ക് എന്നിവ പരിശോധിച്ചതിൽ നിന്നും ടിയാരി 
സർവ്വീസിൽ പ്രവേശിച്ച തീയതി 20-8-2010 ആണെന്ന് ബോദ്ധ്യപ്പെട്ടിട്ടുണ്ട്. പരാമർശം ( 3 ) പ്രകാരം 27-10-2018 - ന് പ്രസിദ്ധീകരിച്ച ഇതേ 
നമ്പർ ഉത്തരവനുസരിച്ച് പ്രസിദ്ധീകരിച്ച ഒന്നാംതരം ഓവർസിയർ ( മെക്കാനിക്കൽ) മാരുടെ 1-1-2016 മുതൽ 31-12-2017 വരെയുള്ള 
പരിഷ്ക്കരിച്ച മുൻഗണനാപട്ടിക അന്തിമമായി പ്രസിദ്ധീകരിച്ച് ഉത്തരവാകുന്നു . മുൻഗണനാപട്ടിക വകുപ്പിന്റെ വെബ്സൈറ്റിലും 
കേരള ഗസറ്റിലും പ്രസിദ്ധീകരിക്കുന്നതാണ്. എല്ലാ ആഫീസ് മേലധികാരികളും പട്ടിക ഡൗൺലോഡ് ചെയ്ത് ആഫീസിൽ 
സർക്കുലേറ്റ് ചെയ്യേണ്ടതാണ്. 
ജലസേചനവും ഭരണവും വകുപ്പ് ചീഫ് എഞ്ചിനീയറുടെ 

( ഒപ്പ് ) 
കാര്യാലയം, തിരുവനന്തപുരം. 

ചീഫ് എഞ്ചിനീയർ . 


Gaz . No. 38 /2020 / DTP ( Irrigation ). 


229 


FinalSeniorityListof1stGradeOverseer-Mechanical 


forthePeriodfrom1-1-2016to31-12-2017 


Appendix-A(DiplomaHolders) 


29th SEPT . 2020 ] 


Dateof 


entryin 


SI. 
No. 


Name 


inthe 


Dateof 
Birth 


No.&Date ofPSCAdvice/ Promotion 

Order 


Educational Qualification 


Dateofentry 

inGovt. Service 


No.&Dateof Appointment 

Order 


Dateof 
Joining 

Modeof PromotedAppointment 

Post 


Irrigation Department 


Remarks 


(1) 


(2) 


(3) 


(4) 


(5) 


(6) 


(8) 


(9) 


(10) 


(11) 


1 


SubhaRaghavan31-5-1976 


20-8-2010 


20-8-2010 


10-11-2016 


PR 


.. 


Diplomain 
Mechanical Engg. 


A10-34195/2012 dated8-11-2016of C.EI&A 


2Rajesh,S. 


25-5-1976 


17-10-2016 


29-6-2017 


DR 


B.Techin Mechanical Engg. 


REIV(1)104/09 dtd.10-4-2017 KPSC,EKM 


A10-29862/2015 dtd.31-5-2017of 

C.EI&A 


230 


IRRIGATION DEPARTMENT 


3Jithin,C.S. 


11-5-1989 


19-6-2017 


19-6-2017 


DR 


B.Techin Mechanical Engg. 


REIV(1)104/09 dtd.10-4-2017 KPSC,EKM 


A10-29862/2015 dtd.31-5-2017of 

C.EI&A 


4 


Praveenkumar,N. 


15-3-1979 


19-6-2017 


19-6-2017 


DR 


Diplomain Mechanical Engg. 


REIV(1)104/09 dtd.10-4-2017 KPSC,EKM 


A10-29862/2015 dtd.31-5-2017of 

C.EI&A 


20-5-1984 


7-5-2012 


DR 


5Mohammed 

Rafi,M. 


B.Techin Mechanical Engg. 


REIV(1)2191/2015A10-29862/2015 dtd.11-4-2017dtd.28-6-2017of KPSC,EKM 

C.EI&A 


ASIIGr. D Man7-5-2012 ASIGr.D Man 

14-7-2017 


6 


EldhoThomas 


25-4-1990 


2-11-2017 


2-11-2017 


DR 


B.Techin 

Mechanical Engg,M.Tech. 


REIV(1)104/2009 dtd.22-9-2017 KPSC,EKM 


A10-29862/2015 dtd.20-10-2017of 

C.EI&A 


7 


Sankar,S. 


18-2-1986 


6-11-2017 


6-11-2017 


DR 


B.Techin Mechanical Engg,M.Tech. 


REIV(1)104/2009 dtd.22-9-2017 KPSC,EKM 


A10-29862/2015 dtd.20-10-2017of 

C.EI&A 


92 


Appendix-B(CertificateHolders) 


29th SEPT. 2020 ] 


Sl. 
No. 


Dateof Birth 


No.&Date ofPSCAdvice 


Educational Qualification 


Name 


No.&Date 

of Appointment 

Order 


Dateofentry 

inGovt. Service 


Dateof DateofEntryinJoininginthe Irrgn.Dept. 

promoted 

post 


Modeof Appointment 


Remarks 


(1) 


(2) 


(3) 


(4) 


(5) 


(6) 


(7) 


(9) 


(10) 


(11) 


1 


Jose,K.N. 


7-5-1981 


SSLC,PDC 


A10-34195/2012 


11-8-2010 


11-8-2010 


21-11-2016 


PR 


dated8-11-2016of 


ITI,Diplomain Mechanical 


C.EI&A 


Engg. 


231 


2 


Unnikrishnan,T.M.14-2-1973 


SSLC,NTCD’man 


A10-34195/2012 


30-1-2004 


30-1-2004 


26-9-2017 


PR 


IRRIGATION DEPARTMENT 


inMech. 


dated15-9-2017of 


C.EI&A 


93 


